July 2015 . 


Kerala Gazette No. 30 dated 28th 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 
കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : സജീവ്, സി .) 


- 


O 


നട 


മം 


നമ്പർ എഫ് - 10723 / 2015. 


2015 ജൂ 


ൺ 


17 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5( 4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ശ്രീ. ജോൺസൺ സമർപ്പിച്ച അപേക്ഷ . 
( 4) കൊല്ലം തഹശീൽദാരുടെ 2 - 6 - 2015 - ലെ ബി5 - 5921 / 15 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


| പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


താലൂക്ക് 


അപേക്ഷകന്റെ 

- പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് നമ്പർ 


സർ / - 6 - 3 - 2010 - ലെ 

-- പുനർ 

- പുനർ 
റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
നമ്പർ വിലയും 

ഒന്നിന്) 


കൊല്ലം 


157/ 15 /3 


- മുളവന, 
ബ്ലോക്ക് നം . 9 


Govt. property 

| 3 , 890 


1, 00 ,000 


ജോൺസൺ 
തുണ്ടുവിള 
പുത്തൻവീട്, 
മൂക്കുട് 


Residential plot 

with 
road access 


Gaz. No. 30 /2015 /DTP /CLR (Fair Value- Supplement). 


247 


നമ്പർ എഫ് - 12280 / 2015. 

2015 ജൂൺ 29 . 
വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 

(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2-2013 -ാം തീയതിയിലെ M1 - 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ശ്രീ . ചന്ദ്രശേഖരൻ പിള്ള, നിലമേൽ പുത്തൻവീട്, മേലില സമർപ്പിച്ച അപേക്ഷ . 
( 4) കൊട്ടാരക്കര തഹശീൽദാരുടെ 22 -6 - 2015 - ലെ F1- 13195/ 2015 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


| പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, - സർ / 

- 6 - 3 - 2010 - ലെ 

- പുനർ 

പുനർ 
ബ്ലോക്ക് നമ്പർ റീസർവേ/ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ വിലയും 

ഒന്നിന്) 


- (2) 


(3) 


(5 ) 


384 /9 - 1 


25,000 


ശ്രീ .ചന്ദ്രശേഖരൻ പിള്ള, കൊട്ടാരക്കര 
നിലമേൽ പുത്തൻവീട്, 
മേലില 


മേലില , 
B1. 17 


Wet land 

- 4500 
road access 


Residential 

plot with 


നമ്പർ എഫ് - 12399 / 2015. 

2015 ജൂൺ 29 . 
വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ( ന്യായവില നിർണ്ണയം) ചട്ടം 3( 7) ചട്ടം ( 4). 

(2) ഇളമ്പള്ളൂർ കല്ലുവിളവീട്ടിൽ ഫാ . പോൾ മാത്യു സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം തഹശീൽദാരുടെ 27 -6 -2015- ലെ B5- 27338/ 2015 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Fair Value 


Sl . 
No . 


Block Re - Survey/ 
No. Sy. No. 


Sub Division 

No . 


per Are 


(4) 


(5) 


(6 


(7) 


(8) 


(9) 


(1) 
| 1 


(2) 
17 


(3) 
40 


24 


Kollam 


Elampallur 


1,25, 000 


- Elampalloor 
Grama Panchayath 


Residential Plot 

without 
road access 


248 


നമ്പർ എഫ് - 10805/ 2015. 

2015 ജൂ ലൈ 1. 
വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന:- (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) - കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 -2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ശ്രീമതി ലതിക , ഉഷസ് ഭവൻ, പിറവന്തൂർ സമർപ്പിച്ച അപേക്ഷ . 

(4) പുനലൂർ തഹശീൽദാരുടെ 26 -5 -2015- ലെ B3- 2531/ 2015 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

| പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
- ബ്ലോക്ക് നമ്പർ 


- സർ / 6 - 3 - 2010 - ലെ 

പുനർ - പുനർ 
റീസർവ്വേ/ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
നമ്പർ വിലയും 

ഒന്നിന്) 


- (1) 


പുനലൂർ 


പുനലൂർ 


48 /1/1/51/2 


ശ്രീമതി ലതിക , 
ഉഷസ് ഭവൻ, 
പിറവന്തൂർ. 


Govt. property 

Re. 1 


42,000 


Residential plot 

without 
road access 


നമ്പർ എഫ് -11972 / 2015. 

2015 ജൂ ലൈ 3. 
വിഷയം : - ഭൂമിയുടെ ന്യായവില നിർണ്ണയം - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി 

ഉൾപ്പെടുത്തി വില നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ( ന്യായവില നിർണ്ണയം) ചട്ടം 3(7 ) ചട്ടം (4). 

(2) ശ്രീ. ചന്ദ്രശേഖരൻ പിള്ള, മുല്ലശ്ശേരിൽ വീട്, ഇളമ്പൽ എന്നയാൾ സമർപ്പിച്ച അപേക്ഷ . 
(3) പത്തനാപുരം തഹശീൽദാരുടെ 16 - 6- 2015 - ലെ B4- 4971/2015 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Si. 
No . 


Block 
No . 


Re - Survey / 

Sy. No. 


Sub Division 

No . 


Fair Value 
per Are 


(1) 


(2) 


(3) 


(4) 


(5) 


( 6 


(7) 


(8) 


(9) 


1 


.. 


302 


1 - 75 


Pathanapuram 


Vilakkudy 


25,000 


Vilakkudy 
Grama Panchayath 


Residential 

plot with 
road access 


249 


നമ്പർ എഫ് - 11971/2015 . 


2015 ജൂ 


ലൈ 6 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ M1 -38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ശ്രീ . ചന്ദ്രശേഖരൻപിള്ള, മുല്ലശ്ശേരി വീട്, വിളക്കുടി സമർപ്പിച്ച അപേക്ഷ . 
(4) പത്തനാപുരം തഹശീൽദാരുടെ 16 -6 - 2015 - ലെ B4- 4972/ 2015 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

| പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വ / 

6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് നമ്പർ റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

- സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ വിലയും 

ഒന്നിന്) 


(1) 


- (7) 


- 302 /1 / 194 


25, 000 


ശ്രീ . ചന്ദ്രശേഖരൻ പിള്ള, പത്തനാപുരം വിളക്കുടി 
മുല്ലശ്ശേരി വീട്, 
വിളക്കുടി 


Govt. property 

S 14,820 


Residential 

plot with 
road access 


നമ്പർ എഫ് - 11974 / 2015. 


2015 ജൂ 


ലൈ 6. 


വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ M1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ശ്രീ . മണിയൻ ചെട്ടിയാർ, പണ്ടാരത്ത് വടക്കെതൊടിയിൽ, പൂതക്കുളം സമർപ്പിച്ച അപേക്ഷ . 

(4) കൊല്ലം തഹശീൽദാരുടെ 17-6-2015 - ലെ B5- 26333/2015 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 
. പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


250 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വ / 

6 - 3 - 2010 - ലെ 

പുനർ 

- പുനർ 
ബ്ലോക്ക് നമ്പർ റീസർവെ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ വിലയും 

ഒന്നിന്) 


- (1) 


(2) 


(3) 


40/ 2 -2 


17,500 


പൂതക്കുളം 
B1 No. 36 


Govt. Property 

Re. 1 


ശ്രീ . മണിയൻ ചെട്ടിയാർ, കൊല്ലം 
പണ്ടാരത്ത് 
വടക്കേതൊടിയിൽ 
പൂതക്കുളം 


Residential 

plot with 
Panchayath 
road access 


ലെ 6. 


നമ്പർ എഫ് - 12299 /2015. 

2015 ജൂ 
വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന:- (1) കേരള മുദ്രപ്പത് നിയമം 1959 സെക്ഷൻ 28എ ( ന്യായവില നിർണ്ണയം) ചട്ടം 3(7 ) ചട്ടം (4). 

(2) ശ്രീ . റിബു ബാബു സമർപ്പിച്ച അപേക്ഷ . 
(3) കുന്നത്തൂർ തഹശീൽദാരുടെ 24-6 -2015 - ലെ B4-5235/2015 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ, താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl. 
No. 


Block Re-Survey / 
No . Sy. No . 


Sub Division 

No . 


Local Body 


Taluk 


Village 


Classification 


Fair Value 
per Are 


(1) 


(2) 


(3) 


(4) 


(5) 


( 6 


(7) 


(8) 


(9) 


- 


15 


336 


Kunnathoor Sasthamkotta 


14, 820 


Sasthamkotta 
Grama Panchayath 


Garden land 

without 
road access 


നമ്പർ എഫ് - 12552 / 2015. 

2015 ജൂ ലെ 6. 
വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ( ന്യായവില നിർണ്ണയം) ചട്ടം 3(7 ) ചട്ടം ( 4). 

(2) ഐവർകാല പടിഞ്ഞാറ് വടക്കു മുറിയിലെ വട്ടവിള വീട്ടിൽ ശ്രീമതി പ്രസന്ന സമർപ്പിച്ച് 

അപേക്ഷ . 
(3) കുന്നത്തൂർ തഹശീൽദാരുടെ 30- 6- 2015 - ലെ B4- 5814 / 2015 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Gaz . No. 30 /2015/DTP /CLR (Fair Value- Supplement). 


251 


Local Body 


Taluk 


Village 


Classification 


Sl . 
No. 


Block 
No . 


Re - Survey/ 

Sy. No . 


Sub Division 

No. 


Fair Value 
per Are 


(1) 


(2) 


(3) 


(4) 


(5) 


(6 


(7) 


(8 


(9) 


| 1 


17 


13-2 


Kunnathoor Kunnathoor 


98 ,800 


436 
436 


Kunnathoor 
Grama Panchayath 


Residential 
plot with PWD 
road access 


( 10 ) 


നമ്പർ എഫ് - 12715 / 2015. 


2015 ജൂ 


ലൈ 6. 


വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) വിളക്കുടി കാര്യം സരസ്വതി വിലാസത്തിൽ സോമൻപിള്ള സമർപ്പിച്ച അപേക്ഷ . 
(4) പത്തനാപുരം തഹശീൽദാരുടെ 29- 6 - 2015 - ലെ B7- 6115/ 2015 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുതഅപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


- വില്ലേജ്, സർവ്വ / 6- 3-2010 - ലെ 

പുനർ പുനർ 
താലൂക്ക് ബ്ലോക്ക് നമ്പർ റീസർവെ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

- സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ വിലയും 

ഒന്നിന്) 


138/ 48/ 1 


Govt. property 


37,050 


ശ്രീ . സോമൻപിള്ള, പത്തനാപുരം വിളക്കുടി 
സരസ്വതി വിലാസം, 
കാര്യറ, 
വിളക്കുടി 


Residential 
plot with PWD 
road access 


( ഒപ്പ്) 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


252 


PATHANAMTHITTA DISTRICT 


FORM “ C 

NOTIFICATION 
No. C3 -22898 / 2015/K . Dis. 

29th June 2015 . 
Whereas , it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959, read with sub rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value 
of Land ) Rules , 1995, the fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule 
hereto : 


SCHEDULE 


District Pathanamthitta . 


Taluk — Mallappally . 


Village — Kunnathanam . 


Survey 
No. 


Re - 
survey 
Block 


Re -survey 

No. 


Sub Panchayat/ 
Division Municipality 

No. 


Ward 
No . 


Classification Classification 
as per BTR of use 


Fair Value Revised 
already fixed Fair value 

per Are 


(1) 


(2) 


(3 ) 


(4 ) 


(5) 


(6 


(7) 


(8 ) 


(9 


(10) 


. 


16 


232 


6 


Kunnathanam 


. 


Nilam 


Wet land 


13 ,000 


4 ,000 


Collectorate , 
Pathanamthitta . 


(Sd .) 
District Collector. 


ERNAKULAM DISTRICT 


NOTIFICATION 
No . N - 903/2015 /K . Dis. 

8th July 2015 . 
Whereas, it is expedient to publish the fair value of the land as required under Section 28A of the Kerala Stamp Act, 
1950 , read with Rule 4 of the Kerala Stamp ( Fixation of Value of Land ) Rules, 1995 . 

Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey /Re-survey numbers in respect of the land situated in the 
Survey /Re- survey numbers of the Village and Taluk mentioned against each shall be as shown against it in 
column ( 1) thereof. 


SCHEDULE 


District— Ernakulam . 


Taluk - Kanayannoor. 


Village — Vazhakkala . 


Sub 


Fair Value Remarks 


Si. 
No . 


Sy. Division 
No. No. 


Re-Sy . Re- Sy. 
Block No. 


Re -Sy. 

Sub 
Division 
No. 
(6 


Corporation / 
Municipality 
Panchayath 


Name & 
Number of 

Ward / 
Local Body 

(8 ) 


Name & 
Number Classification ”, 

per Are 
of Ward by use 


(1) 


(2) 


(3) 


(9) 


(10 ) 


(11) 


(12 ) 


(4) 
9 


(5) 
288 


. 


7042 
A 


. 


13 


(7) 
Munici 
pality 


6 ,37, 000 


Thrikka 
kara 


Pada 
mugal 

18 


Residential 
plot with 
Municipal 
road access 


Extend 
as only 
for 20 .23 
Ares 


Revenue Divisional Office , 
Fort Kochi. 


( Sd .) 
Sub Collector 


253 


KASARAGOD DISTRICT 


FORM ‘ A ’ 


(See Rule 4 ) 


NOTIFICATIONS 


Whereas, it is expedient to publish the fair value of the land as required under Section 28A of the Kerala Stamp Act, 
1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 . 


Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number in respect of the land situated in the Survey /Re -survey Numbers of the Village and Taluk mentioned against 
each shall be as shown against it in column ( 11) thereof. 


No. E - 39 /11/(SR -6 /14 ). 


10th September 2014 . 


SCHEDULE 


District - Kasaragod . 


Taluk — Hosdurg. 


Village 


Pallikkare - II . 


Sub 


Sy. Division 
No. No. 


Re - Sy. 
Block 


Re- Sy. 
No. 


Re- Sy. 

Sub 
Division 

No. 


Corporation Name of 
Municipality / Local Body 
Panchayath Pan./Muni./ 

Corporation 


Name & 
Number 
of Ward 


Name & 
Classification 

by use 


Fair Value 
per Are 


No. 


(1) 


(2) 


(3) 


(4) 


(5) 


(0 


( 10 ) 


(11) 


Udma 


Palakkunnu 


98 ,800 


Pancha - 
yath 


Residential 

plot with 
Panchayath 
road access 


(2) 


No. E -39/11/(SR -53/13 ). 


10th September 2014 . 


SCHEDULE 


District - Kasaragod . 


Taluk — Hosdurg . 


Village — Kanhangad . 


Sub 
Sy. Division 
No. No. 


Re - Sy. 
Block 


Re-Sy. 

Sub 
Division 

No. 


Re- Sy. 
No. 


Corporation Name of Name & 
Municipality / Local Body Number 
Panchayath Pan./Muni./ of Ward 

Corporation 


Name & 
Classification 

by use 


No. 


Fair Value 
per Are 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


( 7 


(8 ) 


9 


(10 ) 


(11) 


1 


95 


12 


1,50 ,000 


Munici Kanhangad 
pality 


11 
Kovvalpally 
Mannyott 


Residential 
plot with 
Municipal 
road access 


254 


No. E - 39 / 11/(SR -48/ 12 ). 


16th September 2014 . 


SCHEDULE 


District - Kasaragod. 


Taluk — Manjeshwar. 


Village — Kodlamogaru . 


Sub 
Sy. Division 
No. No . 


Re -Sy. 
Block 


Re -Sy. 
No. 


Re-Sy. 

Sub 
Division 

No . 
( 


Name & 
Number 
of Ward 


Fair Value 
per Are 


Corporation Name of 
Municipality / Local Body 
Panchayath Pan ./Muni./ 

Corporation 
(7) (8) 


Name & 
Classification 

by use 


No. 


(1) 


(2) 


(3) 


(4) 


(5) 


(9) 


(10) 


(11) 


1 


191 


1 


. 


. 


. 


Panchayath 


Vorkady 


Pathur 


7 ,500 


Hill tract 

without 
road access 


No . E -39 /11/(SR -34 /14 ). 


10th September 2014 


SCHEDULE 


District - Kasaragod . 


Taluk — Manjeshwar . 


Village — Hosabettu. 


Sub 
Sy . Division 
No. No. 


Re -Sy. 
Block 


Re-Sy. 
No . 


Re- Sy. 

Sub 
Division 

No. 
(6) 


Name & 
Number 
of Ward 


Fair Value 
per Are 


Corporation / Name of 
Municipality/ Local Body 
Panchayath Pan ./Muni./ 

Corporation 
(7) (8) 


Classification 

by use 


No. 


Cow 


(1) 


(2) 


(3) 


(4) 


(5) 


(9) 


(10) 


(11) 


1 


87 


3 


. 


. 


. 


P 


50, 000 


Manjeshwar Kadappuram 

13 


Commercially 
Important Plot 


Revenue Divisional Office , 
Kasaragod at Kanhangad . 


( Sd .) 
Sub Collector 


